[മ2...,.... നാലാം തീയതി കൂടുന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി 


അസോസിയേഷനിലൂടെ പത്തനാപുരവും മ്ലങ്കര സഭാ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്‌. 
ലോകക്രൈസ്തവ സഭകള്‍ ആകെയെടുത്താല്‍ തന്നെ ഇപ്രകാരം വിപുലവും 
ബൃഹത്തുമായ ഒരു ഭരണസംവിധാനം കണ്ടെത്താനാകില്ല മലങ്കര മെത്രാപ്പോലീത്തായും 
മെത്രാല്പോലീത്താമാരും തെരഞ്ഞെടുക്കപ്പെട്ട മാനേങിംഗ്‌ കമ്മറ്റി അംഗങ്ങളും 
മലങ്കര ട്രസ്റ്റിലെ ഘടകങ്ങളായ ഓരോ പളളി ഇടവകകളെയും പ്രതിനിധീകരിച്ച്‌ ഒരു 
വൈദികനും പളളിയുടെ അംഗസംഖ്യയനുസരിച്ച്‌ 1 മുതല്‍ 10 വരെ അവൈദികരും 
ഉള്‍പ്പെടുന്ന വളരെ സവിശേഷമായ ഒരു ഭരണസംവിധാനം. പളളിയോഗമെന്നും 
പളളിപ്രതിപുരുഷയോഗമെന്നും സുന്നഹദോസെന്നും ഒക്കെ ഈ യോഗം വിവിധ 
കാലങ്ങളില്‍ അറിയട്െട്ടു. ഒരു പളളിയെ പ്രതിനിധീകരിച്ച്‌ ഒരു വൈദികനും രണ്ട്‌ 
ഡെറിന്‍ രാമു അവൈദികരുമായിരുന്നു മലങ്കര പളളിയോഗത്തില്‍ സംബന്ധില്ലിരുന്നത്‌. എന്നാല്‍ 
2002 മുതല്‍ ആ നിലയ്ക്ക്‌ മാറ്റം വന്നു. ബഹു. സുപ്രീം കോടതിയുടെ നിര്‍ദേശപ്രകാരം 
ഭാനപ്രാതിനിധ്യത്തിനനുസരിച്ല്‌ പളളിയോഗത്തിലെ അംഗസംഖ്യ പുനക്രമീകരിച്ചു അതോടുകൂടിയാണ്‌ അവൈദിക പ്രതിനിധി 
കളുടെ സംഖ്യ ഒന്നു മുതത പത്തു വരെയായി നിജപ്പെടുത്തിയത്‌. മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനെന്ന 
ആധുനിക മലങ്കര പളളിയോഗത്തിന്റെ ചരിത്രമാണ്‌ ഈ ലേഖനം. 
ഉദയംപേരൂര്‍ സുന്നഹദോസ്‌ നസ്രാണി പളളിയോഗത്തിന്റെ പ്രാധാന്യത്തിന്റെ ഒരു പ്രധാന തെളിവാണ്‌. 1599 ജൂണ്‍ 20 
മുതല്‍ 26 വരെ നടന്ന ഈ യോഗം നിയമാനുസ്യതമോ പളളിയോഗമായി പരിഗണിക്കേണ്ട ഒന്നോ അല്ല, നസ്രാണികളെ റോമന്‍ 
കത്തോലിക്കാ സഭയില്‍ ചേര്‍ക്കുക എന്ന ലക്ഷ്യത്തോടെ വിളിച്ചു ചേര്‍ക്കപ്പെട്ട യോഗം നസ്രാണി പള്ളിയോഗത്തിന്റെ ശക്തി 
യുടെ ഏറ്റവും വലിയ തെളിവും സൂചനയുമാണ്‌. ഉദയംപേരൂരില്‍ യോഗം ചേരാനായി ഖേന്ദമംഗലത്തുനിന്ന്‌ ആര്‍ച്ച്ബിഷപ്‌ 
മെനെസിസ്‌ അയച്ല സര്‍ക്കുലറില്‍ കാണുന്നത്‌ ഇങ്ങനെയാണ്‌...ക്രിസ്ത്യാനികളെ ഭരിക്കുന്നതിനും അവരോടും അവരുടെ 
സഭയോടും ബന്ധപ്പെട്ട കാര്യങ്ങള്‍ നടത്തുന്നതിനും ഉള്ള അധികാരം സഭയിലും മതാദ്ധ്യക്ഷന്‍മാരിലും നിക്ഷിപ്തമാണ്‌, ഇവിടെ 
സഭ സ്ഥാപി കാലം മുതൽ തന്നെയും ഈ രീതി നടഭില്‍ ഉണ്ടായിരുന്നു അക്രൈസ്തവരായ ഭരണാധിപന്‍മാരും ഈ അവകാശം 
അംഗീകരിച്ചിരുന്നു-സഭ ലെയ്യുന്ന എല്ലാ തീരുമാനങ്ങളെയും സംബന്ധിച്ചുള്ള വിശദവിവരങ്ങള്‍ അവ നടലില്‍ വരുത്തുന്നതിനും 
കൂടുതല്‍ സാകര്യം ലഭിക്കുന്നതിനുമായി- ജനങ്ങളെ ധരിലിക്കുന്നു എന്നുളളതും പ്രാചീനകാലം മുതല്‍ നടപ്പുണ്ടായിരുന്നു. 
ഈ ആചാരവും നടപടിയും അനുസരിച്ച്‌ കാര്യങ്ങള്‍ നടക്കത്തക്കവിധം, ഈ മഹാഇടവകയിലുളള പട്ടണങ്ങളിലെയും 
ഗ്രാമങ്ങളിലെയും ജനങ്ങള്‍ പളളിയില്‍ സമ്മേളിച്ച്‌ ഉത്തമന൯മാരായ നാലു പേരെ വീതം പ്രതിനിധികളായി തെരഞ്ഞെടുത്ത്‌ 
അധികാരപ്പെടുത്തി സുന്നഹദോസിലേക്ക്‌ അയയ്ക്കണം. സുന്നഹദോസ്‌ വേണ്ട കാര്യങ്ങള്‍ വേണ്ടവിധം പരിഗണിക്കുന്നതിനും 
ശരിയായി തീരുമാനിക്കുന്നതിനുമായി എല്ലാവരും പ്രാരത്ഥിക്കണം. ഈ സര്‍ക്കുലര്‍ എല്ലാ പളളികളിലും വായിക്കുകയും പളളി 
കളുടെ പടിവാതിലുകളില്‍ പതിലിക്കുകയും വേണം" (മലങ്കര നസ്രാണികശ്രണ്ടാം വാള്യം, ഇസഡ്‌.എം. പാറേട്ട്‌ പേട്ട്‌ 213) 
കേവലം മതപരമായ കത്തോലിക്കാവല്‍ക്കരണമല്ല, സാമൂഹികമായി കൂടി ന്രസ്റാണികളെ പാശ്ചാത്യവല്‍ക്കരിക്കുവാനു 
ഉള ശ്രമമായിരുന്നു ഉദയംപേരൂര സുന്നഹദോസ്‌ എന്ന്‌ അഭിപ്രായപ്പെടുന്ന ചരിത്രകാരനമാരുണ്ട്‌. എന്നാല്‍ അവിടെയും 
പളളിയോഗത്തിന്റെ ശക്തിയെലറ്റി മെനെസിസിനു ബോദ്ധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ്‌ പേരിനെങ്കിലും ഒരു പള്ളിയോഗം 
കൂടി നിശ്ചയങ്ങള്‍ അംഗീകരിഭിക്കുവാ൯ അദേഹം ശ്രമിച്ചത്‌. വിശ്വാസപരമായ വിഷയങ്ങളില്‍ ജനങ്ങള്‍ 
തീരുമാനമെടുക്കുന്നത്‌ കത്തോലിക്കാ സഭാവിജ്ഞാനീയത്തില്‍ അചിന്ത്യമായിരുന്നെങ്കിലും പളളിയോഗം കൂടാതെ എന്തു 
തീരുമാനമെടുത്താലും 
അത്‌ വിലപ്പോവില്ല എന്ന ബോദ്ധ്യ 
ത്തിന്റെ പുറത്താണ്‌ നമ്മള്‍ 
നേരത്തെ കണ്ട സര്‍ക്കുലറിന്റെ 
പിറവി. 
കൂന൯ കുരിശ്‌ സത്യമെന്ന 
നസ്രാണികളുടെ ഐതിഹാസി 
കമായ സ്വാതന്ത്ര്യപ്രഖ്യാപനവും 
ഒരു പളളിയോഗത്തോട്‌ അനു 
ബന്ധിച്ലാണ്‌സംഭവിച്ചത്‌. 
മട്ടാഞ്ചേരിയില്‍ നടന്നു കൊണ്ടി 
രുന്ന ഒരു പള്ളിയോഗകത്തിന്റെ 
അനുബന്ധമായിരൂന്നു 1653 
ഇനുവരി (മകരം) 3-ലെ കൂനന്‍ 
കുരിശ്‌ സത്യം. 


20 ആ 


തുടര്‍ന്ന്‌ ഇടപ്പളളിയിലും 
ആഖങ്ങാട്ടുമായി നടന്ന 
രണ്ട്പളളിയോഗങ്ങളും 
സുപ്രധാന തീരുമാനങ്ങള്‍ 
കൈക്കൊണ്ടവയാ 

യിരുന്നു.ഇതില്‍ 
ഇടപ്പളളിയില്‍ വച്ചാണ്‌ 
നസ്രാണികളുടെ 
ഓാതിത്തലവനായിരുന്ന 
തോമാ അര്‍ക്കദിയാക്കോ 
നെ വേദതലവനായികൂടി 
തിരഞ്ഞെടുത്തത്‌. 


എന്ന പേരില്‍ പന്ത്രണ്ട്‌ 
വൈദികര്‍ ചേര്‍ന്ന്‌ മെത്രാ൯ 
സ്ഥാനത്തേക്ക്‌ ഉയര്‍ത്തി. 
മലങ്കര പളളിയോഗമെന്നത്‌ 
കേവലം ഭരണപരമായ ക്രമീകരണങ്ങള്‍ മാത്രം എടുക്കുവാനുള്ള ഒരു യോഗം ആയിരുന്നില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവ്‌ 
1686-ലെ ലെ അ്അന്നൂര യോഗമാണ്‌. കൂനന്‍ കുരിശ്‌ സത്യത്തിലൂടെ കത്തോലിക്ക ബന്ധം ഉപേക്ഷില്ലെങ്കിലും അമ്പതു വര്‍ഷത്തെ 
കത്തോലിക്ക ബന്ധം നസ്രാണികളുടെ വിശ്വാസ- ആരാധനാ രീതികളില്‍ വലിയ സ്വാധീനം ഉണ്ടാക്കിയിരുന്നു. അതിനാല്‍ തന്നെ 
ലത്തീ൯ ആരാധനാരീതി തുടരേണ്ടതായ സ്ഥിതി വന്നു. പഴയ കല്‍ദായക്രമങ്ങളിലേക്കുളള പൂര്‍ണമായ ഒരു മടഞ്ങിപ്പോക്ക്‌ പല 
കാരണങ്ങള്‍ക്കൊണ്ടും അസാധ്യവുമായിരുന്നു. ഈ ഘട്ടത്തില്‍ എന്താണ്‌ കത്തോലിക്കരുമായുളള വിശ്വാസവ്ൃത്യാസം എന്ന 
ചോദ്യം ഉടലെടുത്തു. അതിനുളള ഉത്തരമായിരുന്നു 1686-ലെ ഖെങ്ങന്നുര്‍ സുന്നഹദോസ്‌ എന്ന പള്ളിയോഗം, അവിടെവവ്ല്‌ 
അലക്സന്ത്രിയ൯ വേദശാസ്ത്രം മലങ്കര സഭ അംഗീകരിച്ചു. പളളി, തുവ൪ഗം, പരിശുദ്ധറൂഹ, കുരബാന, നോമ്പ്‌ എന്നീ അഞ്ച്‌ 
പ്രധാന വിഷയ ങ്ങളില്‍ ഖെങ്ങന്നൂര്‍ പളളിയോഗം കൈകൊണ്ട തീരുമാനങ്ങളാണ്‌ ഇന്നും മലങ്കര സഭ പിന്തുടരുന്നത്‌. 

1750 (175൪) -ര ബസേലിയോസ്‌ ശ്രക്രളള മഫ്രിയാനയുടെ നേതൃത്വത്തിൽ മേത്പട്ടക്കാര്‍ ഉള്‍പ്പെടെയുള്ള ഒരു സംഘ്വം 
മലങ്കരയിലെത്തി. പല സന്ദര്‍ഭങ്ങളിലും ഈ മേതപ്പട്ടക്കാരുമായി മാര്‍ത്തോമാ അഞ്ചാമനു തര്‍ക്കത്തില്‍ ഏര്‍പ്പെടേണ്ടി വന്നു. 
മലങ്കരയുടെ ഭരണത്തില്‍ വിദേശ മെത്രാന്‍മാര്‍ ഇടപെട്ടതാണ്‌ പലപ്പോഴും പ്രതിസന്ധി സൃഷ്ടിച്ചത്‌. ഇരുപക്ഷവും 
സന്ധിയിലെത്താ൯ മു൯കൈയെടുത്തതും പളളിയോഗമായിരുന്നു. 1754 ധനു മാസത്തില്‍ പുതിയകാവ്‌ പളളിയില്‍ വച്ച്‌ കൂടിയ 
യോഗം അഞ്ച്‌സന്ധി നിരദേശങ്ങങ്ങള്‍ മുന്നോട്ടു വല്ലു. ഈ ഉടമ്പടി റോയല്‍കോടതി കേസിൽ എക്‌സിബിറ്റ്‌ 27-ആയി ഹാജരാ 
ക്രിയിട്ടുളളതുമാണ്‌. 

മാര്‍ത്തോമാ അഞ്ചാമന്റെ അനുമതിയില്ലാതെ ശക്രളള മഫ്രിയാന ആര്‍ക്കും പട്ടം കൊടുക്കാ൯ പാടില്ല, പട്ടക്കാര്‍ക്ക്‌ 
മലങ്കരയില്‍ നിലവിലിരുന്ന പട്ടം വെട്ടുന്ന രീതിയോ പാശ്ചാത്യ സുറിയാനി രീതിയിലുളള തൊപ്പി വയ്ക്കുന്ന രീതിയോ 
പിന്തുടരാവുന്നതാണ്‌. മാര ഈവാനിയോസ്‌ ഫിദായത്തുളള (1686-ല്‍) നടലിലാക്കിയതും മാര്‍ത്തോമാ നാലാമന്‍ 
അംഗീകരിച്ചിരുന്നതുമായ വിശ്വാസാചാരങ്ങള്‍ തുടരണം, രണ്ട്‌ പക്ഷവും അംഗീകരിക്കുന്നവരെ മാത്രമേ വികാരിമാരായി 
പളളികളില്‍ നിയമിക്കുകയുള്ളു. എന്നിവയായിരുന്നു വ്യവസ്ഥകള്‍. 1807-ലും പള്ളിയോഗം ഒരു തര്‍ക്കപരിഹാര വേദിയായിരുന്നു. 
വിദേശ മെത്രാനായിരുന്ന മാര്‍ ദിയസ്‌കോറോസ്‌ ആയിരുന്നു പ്രശ്നബിന്ദു. അദ്ദേഹം ഭരണത്തിനായി അവകാശവാദം 
ഉന്നയിച്ചത്‌ പള്ളിയോഗം അംഗീകരിച്ചില്ല. അധികം താമസിയാതെ അദേഹത്തെ കപ്പല്‍ കയറ്റി വിടുകയും ചെയ്തു. ഇതിനിടയില്‍ 
1789- അ നടന്ന യോഗവും ആരാധനക്രമ പരിഷ്ക്കരണമായിരുന്നു. 1665-ല്‍ മാര്‍ ഗ്രീഗോറിയോസ്‌ അബ്ദല്‍ ജലീലിന്റെ വരവോടെ 
അന്ത്യോഖ്യന്‍ ബന്ധം ആരംഭിച്ചെങ്കിലും അന്ത്യോഖ്യന്‍ ആരാധനയും പളളിക്രമങ്ങളും അത്രകണ്ട്‌ വ്യാപിച്ചില്ല. പഴയക്രമങ്ങള്‍ 
പലയിടത്തും തുടര്‍ന്നു. യാക്കോബിന്റെ തക്സ ഇവിടെ വ്യാപകമായത്‌ ശ്ര്രള്ള മഫ്രിയാനയുടെ വരവോടുകൂടി ആയിരുന്നു. 
തുടര്‍ന്ന്‌ പാശ്ചാത്യ സുറിയാനിക്രമങ്ങള്‍ വ്യാപകമായി, അതേ സമയം പലയിടത്തും പഴയ കല്‍ദായക്രമങ്ങള്‍ തുടരുകയും 
ചെയ്തു. ഈ പരിതസ്ഥിതിയിലാണ്‌ 1789-ല്‍ പുതിയകാവില്‍ കൂടിയ യോഗം ഒരു ഐക്യമാതൃക മുന്നോട്ട്‌ വച്ൃത്‌. 
അതിനുപ്രകാരം മാമോദീസായും വിവാഹവും പഴയരീതിയില്‍ തുടരാനും നമസ്‌കാരങ്ങള്‍, പട്ടം കൊട, കുര്‍ബാന എന്നിവ 
അന്ത്യോഖ്യന്‍ രീതിയില്‍ തുടരാനും നിര്‍ദ്ദേശിച്ലു. 

പുതിയകാവ്‌ പടിയോല ഒരു ഐക്യമാത്യക മുന്നോട്ട്‌ വല്ലെങ്കിലും മലങ്കരയില്‍ അന്ത്യോഖ്യന്‍ ക്രമങ്ങള്‍ക്ക്‌ 
പിന്തുണയേറുകയായിരുന്നു. 1809-ലെ കണ്ടനാട്‌ യോഗം അത്‌ തെളിയിക്കുന്നു. 


ആ ന അനന്തത 23 


ര ൭൭൭൫൫൫൭൫൭൫ ൭ ൭ ൭ ൦ 


ഏഴാം മാര്‍ത്തോമാ പെട്ടെന്ന്‌ നിര്യാതനാവുകയായിരുന്നു. അദേഹം 
മരണമടയുന്നതിനു മുമ്പായി തിടുക്കത്തില്‍ തന്റെ പിന്‍ഗാമിയായി മാര്‍ത്തോമാ 
എട്ടാമനെ വാരിപ്പു ഇത്‌ വലിയ തര്‍ക്കും സൃഷ്ടിക്കുകയും ഒരു പ്രതിസന്ധി രൂപട്പെടുകയും 
ചെയ്തു. കുന്നംകുളം ഇട്ടു്‌ റമ്പാനും കായംകുളം ഫീലിപ്പോസ്‌ റമ്പാനുമായിരുന്നു 
എട്ടാം മാരത്തോമായുടെ എതിര്‍പക്ഷത്ത്‌ വെടിനിര്‍ത്തമിനു ഇവിടെയും പള്ളിയോഗം 
ഇടപെട്ടു. 1809 ചിങ്ങം 1-നു മാര്‍ത്തോമാ ഏഴാമന്റെ നാല്പതാം അടിയന്തിരദിവസം 
കനാട്‌ യോഗം കൂടുകയും പന്ത്രണ്ട്‌ നിര്‍ദേശങ്ങള്‍ പടിയോലയായി എഴുതിയുണ്ടാ 
ക്കുകയും ചെയ്തു. അതിൽ അവസാനനിശ്ചയം പൂര്‍ണമായും അന്ത്യോഖ്യന്‍ ക്രമ 
ത്തിലേക്ക്‌ മാറുന്നതായിരൂന്നു. തെക്കും വടക്കും ഓരോ പഠിത്തവീടുകശ 
സ്ഥാപിക്കണമെന്നതും പളളി ഭരണവുമായി ബന്ധപ്പെട്ട നിര്‍ദേശങ്ങള്‍ 
ഉള്‍പ്പെടെയുളളവയും പടിയോലയിത ഉള്‍ദെട്ടിരുന്നു. 

പടിയോല എഴുതിയെങ്കിലും പഠിത്തവീടുകള്‍ സ്ഥാപിക്കുവാനുളള 
തീരുമാനത്തില്‍നിന്നുശപ്പെടെ എട്ടാം മാര്‍ത്തോമാ പിന്നോട്ട്‌ പോയി എന്നാല്‍ പഠിത്തവീട്‌ 
സ്ഥാപിക്കുവാനുള്ള തീരുമാനവുമായി ഇട്ടൂട്‌ റമ്പാന്‍ മുന്നോട്ട്‌ പോയി റസിഡന്റ്‌ മണ 
റോയുടെ പിന്തുണയും റമ്പാന്‍ ഉണ്ടായിരുന്നു. തുട൪ന്ന്വട്ടില്ലണത്തിന്റെ പലിശമണ 
റോയി നിന്ന്‌ ഇട്ടൂല്‍്‌ റമ്പാന്‍ കൈദറ്റി. പണി ആരംഭിച്ചു. മെത്രാനല്ലാത്ത ആള്‍ക്ക്‌ 
വട്ടിലണത്തിന്റെ പലിശ നല്‍കിയതിനെതിരെ എതിര്‍പക്ഷം പരാതി നല്‍കി ബ്രിട്ടീഷ്‌ 
സര്‍ക്കാരും മണ്‍റോയുടെ നടപടിയില്‍ അത്യപ്തി അറിയിച്ചപ്പോള്‍ ഇട്ടു്‌ റമ്പാ൯ 
മെത്രാന്‍ സ്ഥാനം സ്വീകരിച്ച്പ്രതിസന്ധി ഒന്നു കുറയ്ക്കേണ്ട സ്ഥിതി വന്നു. എന്നാല്‍ 
അവിടെയും പളളിയോഗ തീരുമാനം ആവശ്യമായി വന്നു. തുടര്‍ന്ന്‌ ഇട്ടൂപ്‌ റമ്പാനു 
പള്ളിയോഗത്തിന്റെ യോഗസമ്മതം തേടി കിടങ്ങന്‍ മാര്‍ പീലക്സീനോസ്‌ നോട്ടീസ്‌ 
അയച്ചു തുടര്‍ന്ന്‌ അദ്ദേഹം തെരഞ്ഞെടുക്കട്പെടുകയും ചെയ്തു ബ്രിട്ടീഷ്‌ റസിഡി 
ലിന്റെ പിന്തുണയും പളളിയോഗത്തെ ഒഴിവാക്കാന്‍ മതിയായില്ല എന്നു ചുരുക്കം. 

മാവേലിക്കര സുന്നഹദോസ്‌ എന്നറിയപ്പെട്ട 1836-ലെ യോഗമാണ്‌ 

മിഷണറി ബന്ധം ഓദ്യോഗികമായി ഉപേക്ഷിച്ചത്‌ ഒരു വലിയ സാമ്രാജത്യശക്തിയുടെ 
പിന്തുണയോടെ എത്തിയ ഒരു വിഭാഗത്തെ നേര്‍ക്കുനേര്‍ നിന്ന്‌ ഏറ്റുമുട്ടി ന്രസ്രാണികശ 
വിജയം വരിച്പു എന്ന നിലയില്‍ ഒരു ചരിത്രസംഭവമായിരുന്നു ഈ യോഗം 

മലങ്കര പളളിയോഗത്തിന്റെ നിര്‍ദേശം കൂടാതെ അന്ത്യോഖ്യായില്‍ 
നിന്ന്‌ മെത്രാ൯ സ്ഥാനം പ്രാപില്ല്‌ 1843-ല്‍ മാത്യൂസ്‌ മാര്‍ അത്താനാസിയോസ്‌ 


മെത്രാന്റെ ഏകനായകത്യം അവസാനിഭിക്കുവാ൯ സുറിയാനി 
ക്രിസ്ത്യാനി അസോസിയേഷന്‍ രൂപീകരിക്കുവാ൯ നിശ്ചയിച്ചത്‌ 1873-ലെ പരുമല 


സിനെ അനുനയിലിക്കുവാ൯ ഒരു ഡപ്യൂട്ടേഷനെ അയയ്ക്ുകുവാനും മാനേജിംഗ്‌ 
കമ്മറ്റിയെ തെരഞ്ഞെടുക്കുവാനും വ്യവഹാരങ്ങളുടെ ചുമതല ആ കമ്മറ്റിയെ 
ഏല്‍ലിക്കുവാനും യോഗം നിശ്ചയില്ലു. കേരളത്തിലെ ആദ്യത്തെ സാമുദായിക 
സംഘടനയായി ഈ സുറിയാനി ക്രിസ്‌ത്യാനി അസോസിയേഷനെ 
കണക്കാക്കാവുന്നതാണ്‌. ഇന്നുളള പ്രബല സംഘടനകളായ എസ്‌എന്‍ഡിപി 
1903-ലും എന്‍.എസ്‌എസ്‌ 1914 ലും മാത്രമാണ്‌ രൂപം കൊണ്ടത്‌. 

വിവിധ കാരണങ്ങള്‍കൊണ്ട്‌ പരുമല യോഗത്തിന്റെ നിശ്ചയങ്ങള്‍ 
നടദിലാക്കുന്നതില്‍ പ്രായോഗിക തടസ്സങ്ങള്‍ ഉണ്ടായി നിയമാനുസൃത മ്ലങ്കര മെത്രാന്റെ 
പിന്തുണയോനിര്‍ദേശമോ ഇല്ലാതെ കൂടിയതാണ്‌ പരുമല യോഗം എന്നത്‌ തന്നെ 
പ്രധാന പ്രശ്‌നം. തുടരന്നാണ്‌ പുലിക്കോട്ടില്‍ തിരുമേനിയുടെ നേതൃത്വത്തിലുള്ള 
അത്താനാസിയോസ്‌ എതിര്‍പക്ഷം പാത്രിയര്‍ക്കീസിനെ വരുത്തിയത്‌. 


24 


നി 


1878 ജൂണ്‍ 26 മുതല്‍ 30 വരെ മുളന്തുരുത്തി പളളിയുടെ വടക്കേ മുറ്റത്ത്‌ 
കൂടിയ മ്ലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷ൯ മ്ലങ്കര സഭാചരിത്രത്തിലെ 
തന്നെ സവിശേഷമായ ഒന്നാണ്‌. ചില ഭേദഗതികളോടെ പരുമല നിശ്ചയങ്ങള്‍ ഓദ്യോ 


നതകരുതെന്നും പള്ളിയോഗം ആവശ്യപ്പെട്ടു. പാത്രിയര്‍ക്കീസ്‌ അത്‌ അംഗീകരിച്ലു. 
എന്നാല്‍ ഇത്‌ ലംഹ്വിക്കുന്നു എന്ന്‌ കണ്ടപ്പോള്‍ വെളിയനാട്‌ യോഗം പ്രതിനിധികള്‍ 
ബഹിഷ്കരിച്ചു. 

നവീകരണക്കാരില്‍ നിന്നും സെമിനാരി നടത്തിയെടുത്തശേഷം പുലിക്കോ 
ട്ടില്‍ തിരുമേനി സെമിനാരിയില്‍ യോഗങ്ങള്‍ കൂടുകയും നിശ്വയങ്ങള്‍ കൈക്കൊള 
ഉുകയും ചെയ്തു 1902-ല്‍ വട്ടശേരില്‍ ഗീവറുഗീസ്‌ മല്‍ലാനെയും കൊല്ലുപറമ്ില്‍ 
പൌലോസ്‌ റമ്പാനെയുംമെത്രാന്‍ സ്ഥാനത്തേക്ക്‌ യോഗം നിരദേശിച്ലുവെങ്കിലും 
വടക്കുനിന്നും പ്രാതിനിധ്യം വേണമെന്ന്‌ ആവശ്യമുയര്‍ന്നപ്പോള്‍ യോഗ്യരായവരെ 
കണ്ടെത്താ൯ യോഗം പുലിക്കോട്ടില്‍ തിരുമേനിയെയും മറ്റ്‌ മേതപ്പട്ടക്കാരെയും 


വട്ടശേരില്‍ തിരുമേനിയുടെ കാലത്തും അസോസിയേഷൻ അതിന്റെ 
അധികാരം വിട്ടുകൊടുത്തില്ല. 1909-ല്‍ അബ്ദുളള പാത്രിയര്‍ക്കീസിന്റെ 
ലാകികാധികാരമോഹങ്ങളെ പള്ളിയോഗം ശക്തമായി എതിര്‍ത്തു. മ്ലങ്കര സഭയ്ക്ക്‌ 
വ്യവസ്ഥാപിതമായ ഒരു ഭരണഘ്യടനാനിര്‍മ്മാണത്തിനായി ഒ.എം. ചെറിയാ൯ 
അദ്ധ്യക്ഷനായ ഒരു സമിതിയെ 1930 സെപ്തംബറില്‍ കൂടിയ അസോസിയേഷ൯ 
ബദ്യോഗികമായി തെരഞ്ഞെടുത്തു. 
ഇരുപതാം നൂറ്റാണ്ടിലെ ഒരു സുപ്രധാനയോഗം 1934 ഡിസംബര്‍ 26-നു എംഡി. 
സ്ഥിനാരിയില്‍ കൂടിയ അസോസിയേഷനാണ്‌ പ ബസ്ധിനോസ്‌ ഗീവറുഗീസ്‌ ദ്രിതിയ൯ 
ബാവായെ വട്ടശേരിത തിരുമേനിയുടെ പി൯ഗാമിയായി മലങ്കര 
മ്മതാപ്പോലീത്താസ്ഥാനത്തേക്ക്‌ തെരഞ്ഞെടുത്തതും ഭരണഘ്വടന പാസാക്കിയതും 
ഈ യോഗമായിരുന്നു. 1951ലെ അസോസിയേഷന്‍ ആദ്യമായി ഭരണഘടന ഭേദഗതി 
ചെയ്തു. അവസാനമായി അസോസിയേഷന്‍ ഭരണഘടന ഭേദഗതി ലെയ്തതും 
അന്നണ്പ്ന്ദുണ്ടായഭേഗതികശറുശക്മ്മ്റിവരിമ്ാനേദംഗ്‌ കുമ്മ്റി പാസ്ഥക്കിനിലവില്‍ 
വരികയായിരുന്നു. 
1965-ല്‍ തെരഞ്ഞെടുലുകളില്‍ ഒരു വികേന്ദ്രീകരണസ്വഭാവം വന്നു. 


ലേക്ക്‌ അംഗീകാരത്തിനായി ശുപാര്‍ശ ലെയ്യുവാനും തീരുമാനിച്ചു. കൂടാതെ ഓരോ 
മെത്രാസനങ്ങളില്‍ നിന്നും മാനേജിംഗ്‌ കമ്മറ്റിയിലേക്ക്‌ നാമനിര്‍ദേശം ലെയ്യുവാനും ി 
മെത്രാസനതലയോഗങ്ങളെ ചുമതലപ്പെടുത്തി. ഇന്നും ഈ രീതിയാണ്‌ മാനേജിംഗ്‌ 
കമ്മറ്റി തെരഞ്ഞെടുഭില്‍ അവലംബിക്കുന്നത്‌. 

അസോസിയേഷനു നടപടിച്ചട്ടങ്ങള്‍ 1970ല്‍ നിലവില്‍ വന്നു. 1974ലെ 
നിരണം യോഗത്തിഅമ്ലങ്കര മെത്രാപ്പോലീത്തായുടെ അനുമതിയോടെ വൈസ്പ്രസിഡന്റ്‌ 
പാറേട്ട്‌ മാര്‍ ഈവാനിയോസ്‌ യോഗാദ്ധ്യക്ഷനായി. 1977ലെ മെത്രാപ്പോലീത്താ 
തെരഞ്ഞെടുലിലാണ്‌ ആദ്യമായി വോട്ടെടുല്നടന്നത്‌. പിന്നീട്‌ 1992 ഒഴികെ എല്ലാതവ 
ണ്യും വോട്ടെടുട്‌ ഉണ്ടായി 997൦ ല്‍ ഒരാളെ തെരഞ്ഞെടുക്കാന്‍ ആഗ്രഹില്പുവെങ്കിലും 
ആര്‍ക്കും ഭൂരിപക്ഷം ലഭിപ്പില്ല 1992-ൽ മാനേജിംഗ്‌ കമ്മറ്റി നിര്‍ദേശിച്ച ഓദ്യോഗിക 
പാനലില്‍ ഉള്‍പ്പെടാതിരുന്ന ആളെ അസോസിയേഷന്‍ തെരഞ്ഞെടുക്കുകയും 
എട്പിസ്‌കോപ്പല്‍ സിനഡ്‌ അത്‌ അംഗീകരിക്കുകയും ചെയ്തു. 2004-ല്‍ ഏഴ്‌ പേരെ 
തെരഞ്ഞെടുക്കാന്‍ ആഗ്രഹിച്ലുവെങ്കിലും നാല്പേര്‍ക്കു മാത്രമാണ്‌ മതിയായ വോട്ട്‌ 


2002ലെ പരുമല അസോസിയേഷന്‍ ഈ നൂറ്റാണ്ടിലെ പ്രധാനയോഗങ്ങളില്‍ 
ഒന്നായിരുന്നു കേരള ഹൈക്കോടതിറിട്ട ചീഫ്ജസ്റിസ്മ്ള്മറ്നിരിക്ഷകനായിപങ്കെടുത്തു. 
അസോസിയേഷന്റെപ്രാധാനയവുംസാം്തൃവുംബഹുസുപ്ിംകോട്തിതന്നെഅംഗീകരിച്ലു. 
ഇന്പ്രാതിനിധ്യത്തിനനുസരിപ്പ്‌ അസോസിയേഷന്‍ അംഗങ്ങളെ തെരഞ്ഞെടുക്കുവാന്‍ 
സുപ്രീം കോടതി തന്നെ സഭാഭരണഘ്ടന ഭേദഗതി ലെയ്തു. 


നിന 25 


2008-ലെ പാമ്പാക്കുട യോഗം മുളന്തുരുത്തി സുന്നഹദോസിനു 
ശേഷം വടക്ക൯ പ്രദേശത്ത്‌ കൂടിയ ആദ്യ യോഗമായി. 30 വര്‍ഷങ്ങള്‍ക്കു ശേഷം 
യ 


കമ്മറ്റി അംഗങ്ങളും മെത്രാപ്പോലീത്താമാരും മാത്രം അസോസിയേഷന്‍ നഗറില്‍ 
കൂടുകയും ബാക്കിയുള്ളവർ ഓണ്‍ലൈനായി പങ്കെടുക്കുകയും ചെയ്തു. 
കാതോലിക്കാ കാലം ചെയ്തശേഷം പി൯ഗാമിയെ തൊണ്ണൂറ്‌ ദിവസങ്ങള്‍ക്കുശേഷം 
അന്ന്‌ തെരഞ്ഞെടുത്തു. ഏഴ്‌ മേതപ്പട്ടക്കാരക്കായി 2022 ഫെബ്രുവരിയില്‍ 
കോലഞ്ചേരിയില്‍ യോഗം ചേര്‍ന്നു. 

മെത്രാന്‍ സ്ഥാനത്തേക്കുളള തെരഞ്ഞെടുപിൽ ആദ്യമായി 
ഓണ്‍ലൈന്‍ സാങ്കേതിക വിദ്യ ആ തവണ ഉപയോഗിച്ലു. ഒടുവിലായി 202 ആഗസ്റ്റ്‌ 
4-നു പത്തനാപുരത്ത്‌ എത്തിനില്‍ക്കുന്നു മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോ 
സിയേഷന്റെ ചരിത്രവും പ്രവാണവും. മലങ്കര നസ്രാണികളുടെ സ്വത്വത്തിന്റെ ഒരു 


ഭം ൭൫൭൭൫൫൫൫ ൫ ൭ ൭ ൭ 


(മലങ്കര സഭാ ഭരണഘ്യടന. ചരിത്രം, രേഖകള്‍, ഭേദഗതികള്‍, മലങ്കര 
സഭാതരര്‍ക്കം എന്താണ്‌ സത്യം?, മല കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷ൯. 
ചരിത്രം, രേഖകള്‍ എന്നീ പുസ്തകങ്ങളുടെ രചയിതാവാണ്‌ ലേഖകന്‍) 


